28th Nov. 2017] 


KERALA GAZETTE 


1699 


( o 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

| 2017 


Regn . No. KERBIL/ 2012 / 45073 

dated 5 - 9 -2012 with RNI 
Reg. No. KL /TV ( N)/634/2015-17 


GOVERS 


കര 


കാർ 


രള സർക്ക 
MENT OF K 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 


വാല്യം 6 ) 


- ചൊവ്വ 


2017 നവംബർ 28 
28th November 2017 

1193 വൃശ്ചികം 13 
13th Vrischikam 1193 


നമ്പർ 


"}, 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


1939 അഗഹായനം 7 
7th Agrahayana 1939 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


Gaz , No . 47 /2017 /DTP ( Part IV ). 


409 


28th Nov. 2017 ] 


KERALA GAZETTE 


1700 


PUNALUR MUNICIPAL COUNCIL 


Notice of Publication of Draft Master Plan for Punalur 
Town Under Section 36(4) of The Kerala Town and 

Country Planning Act - 2016 

( Act No. 9 of 2016 ) 


കാസറഗോഡ് താലൂക്ക്, അടുക്കത്ത് ബെയിൽ വില്ലേജിൽ 
റീ സർവ്വ നമ്പർ 84 / 6- ൽ പ്പെട്ട 21 സെന്റ് സ്ഥലം 
സെന്റൊന്നിന് - 20, 000 വിലയ്ക്ക് വാങ്ങുന്നതിനും മേൽ 
വഖഫിന് അവകാശപ്പെട്ട റീ സർവെ നമ്പർ 66/8- ൽപ്പെട്ട 33 
സെന്റ് സ്ഥലം വിൽപ്പന നടത്തിയ വകയിൽ ബോർഡിൽ 
നിക്ഷേ പിച്ചിരിക്കുന്ന - 2,93,700 ടി ആവശ്യത്തിലേക്ക് 
ഉപയോഗിക്കുന്നത് സംബന്ധിച്ചും ആർക്കെങ്കിലും എന്തെങ്കിലും 
ആ ക്ഷേ പമോ അഭിപ്രായമോഉണ്ടങ്കിൽ ആയത് ഈ 
വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി 15 ദിവസങ്ങൾക്കകം ചീഫ് 
- എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 

ഹെഢാഫീസ്, കലൂർ, വി. ഐ . പി. റോഡ്, കൊച്ചി-682 017 
എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


It is hereby notified that the Draft Master Plan for 
Punalur Town prepared by the Municipal Council of 
Punalur in respect of the Local Planning Area consisting 
of the whole area of Punalur Municipality with 
boundaries as described hereunder: 
North — Vilakkudi Grama Panchayath, Piravanthur 

Grama Panchayath . 
East - Thenmala Grama Panchayath , Yeroor 

Grama Panchayath 
South — Yeroor Grama Panchayath , Karavalur 

Grama Panchayath 


കേരള സംസ്ഥാന വഖഫ് ബോർഡ്, 
മുഖ്യകാര്യാലയം, 

( ഒപ്പ്) 
വി. ഐ . പി. റോഡ്, 

- ചീഫ് എക്സിക്യൂട്ടീവ് 
കലൂർ, കൊച്ചി-682 017 . 

ഓഫീസർ. 


West - Karavalur Grama Panchayath , Vilakkudi 

Grama Panchayath . 


കേരള സംസ്ഥാന വഖഫ് ബോർഡ്, 
തൃശ്ശൂർ മേഖലാ ഓഫീസ് 


വിജ്ഞാപനം 


നമ്പർ എ3- 4246 / സി .ആർ. 


2017 നവംബർ 6. 


has been published in the official website 
http://www .punalurmunicipality.in of the Municipal Council 
of Punalur, as per section 36 ( 4 ) of the Kerala Town and 
Country Planning Act 2016 (Act No. 9 of 2016 ). 


ഗ്ഗ 


A copy of the Draft Master Plan is also kept for 
inspection by the public during office hours at the office 
of the Municipal Council of Punalur. 


Any person interested in the Plan may communicate 
in writing to the Secretary, Punalur Municipality any 
objection or suggestion relating thereto within sixty days 
from the date of the publication of the Notice in the 
Official Gazette . 


കേരള സംസ്ഥാന വഖഫ് ബോർഡിൽ 4246/ ആർ. എ . 
നമ്പരായി രജിസ്റ്റർ ചെയ്ത കാളിയാറോഡ് പള്ളി ആന്റ് ജാറം 
എന്ന വഖഫിനുവേണ്ടി താഴെ പറയുന്ന ഷെഡ്യൂളിൽ ഉൾപ്പെട്ട 
വസ്ത - 27 , 50 , 000 - ന് വാങ്ങുന്നതിന് അനുമതിക്കായി 
ജമാഅത്ത് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

ജില്ല -തൃശ്ശൂർ 
താലൂക്ക് - തലപ്പിള്ളി 
വില്ലേജ് പങ്ങാരപ്പിള്ളി 
സർവെ നമ്പർ - 462 
വിസ്തീർണ്ണം 15 സെന്റ്. 

മേൽ വസ്തു വാങ്ങുന്ന തിന് അനുവാദം നൽകുന്ന 
കാര്യത്തിൽ ആർക്കെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ 
ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി 15 
ദിവസങ്ങൾക്കകം ഡിവിഷണൽ ഓഫീസ്, കേരള സംസ്ഥാന 
വഖഫ് ബോർഡ്, ഹാഷിമി ടവർ, മസ്ജിദ് റോഡ്, കൊക്കാല , 
ത്യശ്ശൂർ- 680 021 എന്ന വിലാ സ ത്തിൽ രേഖാമൂലം 
അറി യി ക്കേണ്ടതാണ്. നിശ്ചിത സമ യ ത്തി നു ശേഷം 
ലഭിക്കുന്ന യാതൊരു ആക്ഷേ പങ്ങളും അഭിപ്രായങ്ങളും 
പരി ഗ ണി ക്കു ന്ന ത ല്ലെന്നും ബന്ധ പ്പെട്ട എല്ലാ വ രെയും 
അറിയിക്കുന്നു. 


(Sd.) 
Secretary . 
28- 10 -2017 . 


(Sd.) 
Chairman. 


കേരള സംസ്ഥാന വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ എ 15 - 5554 / 2017. 

2017 ഒക്ടോബർ 27. 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 18 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാസറഗോഡ് ജില്ല , കാസറഗോഡ് 
താലൂക്ക്, അടു ക്കത്ത് ബയിൽ വില്ലേ ജ്, മുഹ്യദ്ധീൻ 
ജുമാഅത്ത്പള്ളി വഖഫിനുവേണ്ടി വസ്തു വാങ്ങുന്നതിനുള്ള 
അനുമതിക്കായി വഖഫ് സെക്രട്ടറിഅപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


കേരള സംസ്ഥാന വഖഫ് ബോർഡ്, 
പ്രാദേശിക കാര്യാലയം, 
ഹാഷിമി ടവർ, മസ്ജിദ് റോഡ്, 
കൊക്കാല , തൃശ്ശൂർ- 680 021. 


(ഒപ്പ്) 
ഡിവിഷണൽ വഖഫ് 

ഓഫീസർ. 


503 


